Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


കര 
GOVERNN 


രള സർക 


ർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


31st January 2012 

2012 ജനുവരി 31 
11th Magha 1933 
- 1933 മാഘം 11 


) 5 


വാല്യം 57 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


പരസ്യം 


നമ്പർ ജി5 - 41934 / 2011. 

2012 ജനുവരി 9. 
മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽപ്പെട്ട പുൽപറ്റ 
വില്ലേജ് ഓഫീസിൽ 2011 ആഗസ്റ്റ് 28 - ന് കള്ളൻ കയറുകയും 
വില്ലേജ് ഓഫീസുകളിലേക്ക് പിരിവ് സ്വീകരിക്കുന്നതിനായുള്ള 
ജി - സീരീസിലെ എൽ. ആർ. 316 രശീതി ബുക്ക്നമ്പർ 67148 
( 6714701 മുതൽ 6714800 വരെ രശീതുകൾ) കളവ് പോയിട്ടുള്ള 
തുമാണ്. ടി രശീതികൾ ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയു 
ള്ളതിനാലും കണ്ടെത്താൻ കഴിയാത്തതിനാലും 12 - 9 -2011- ലെ 
ജി5 - 41934 / 2011 നമ്പർ നട പടി ക മ പ കാരം മലപ്പുറം 
ജില്ലാ കളക്ടർ റദ്ദ് ചെയ്ത് ഉത്ത ര വാ യിട്ടുള്ള വിവരം 
ഇതിനാൽ അറിയിക്കുന്നു. 


കളക്ടറേറ്റ്, 
മലപ്പുറം. 


- (ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ ( ജനറൽ) 
( ജില്ലാ കളക്ടർക്കുവേണ്ടി). 


